Reg. No. രജി. നമ്പർ 
KL / TV ( N ) / 12 / 12 -14 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERNS 


- 
കര 


രള സർക്ക 
NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


3rd July 2012 

2012ജൂലൈ3 
12th Ashadha 1934 
1934 ആഷാഢം 12 


വാല്യം 57 


നമ്പർ 


PART III 
Industries Department 


ക്ലെയിം നോട്ടീസ് 


ടി സംഘത്തിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും 
കിട്ടു വാനുണ്ടെങ്കിൽ ആ വിവരം ഈ നോട്ടീസ് പ്രസിദ്ധ 
- പ്പെടുത്തുന്ന തീയതി മുതൽ 60 ദിവസത്തിനകം ലിക്വിഡേറ്ററെ 
രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


നമ്പർ ജെ . സി . ഐ .(എച്ച്. എൽ. ഒ.) / 27 / 2012 . 


2012 മേയ് 25. 


ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജരുടെ 
20 -9- 2011- ലെ സി / 4304/ 2011 നമ്പർ ഉത്തരവ് പ്രകാരം ആലപ്പുഴ 
ജില്ലയിൽ ചേർത്തല താലൂക്കിൽ കുറുപ്പൻകുളങ്ങര സ്ഥിതി 
ചെയ്യുന്ന എസ്. ഇൻഡ്( എ ) 238 -ാം നമ്പർ ചേർത്തല ഗിരിജൻ 
വ്യവസായ സഹകരണ സംഘം ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് 
ഉത്ത ര വാ കു കയും ജില്ലാ വ്യവ സാ യ കേന്ദ്രം ജൂനിയർ 

കോ - ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ (എച്ച്. എൽ. ഒ .) ടി 
സംഘത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 


നിശ്ചിത സമയപരിധിക്കുശേഷം ലഭിക്കുന്ന യാതൊരുവിധ 
ബാദ്ധ്യതകളും പരിഗണിക്കുന്നതല്ലെന്നും ഇതിനാൽ ഏവരെയും 
അറിയിച്ചുകൊള്ളുന്നു . 


ജില്ലാ വ്യവസായകേന്ദ്രം, 
ആലപ്പുഴ. 


( ഒപ്പ്) 
ലിക്വിഡേറ്റർ. 


